Reg. No. 02 ). MMID 
KL / TV ( N ) / 12 / 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


. 


* 
* 
* 


go 


93 mudah 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


4th September 2012 
2012 sk ] äw À 4 
13th Bhadra 1934 

1934 Bollo 13 


200130 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Education Department 


PROCEEDINGS OF THE DIRECTOR , VOCATIONAL HIGHER SECONDARY EDUCATION , 

THIRUVANANTHAPURAM 


Read. — This office proceedings of even No. dated 12 -1-2012. 


ORDER 


No. E5 - 279/2012. 


1st August 2012 . 


As per the reference read above Provisional Gradation List of Vocational Instructor in Banking Assistance have been 
published . Appeals were also called for from the Vocational Instructor through proper channel. After rectifying the defects , 
Gradation List of Vocational Instructor in Banking Assistance as on 31- 12 -2011 is finalized and the same is hereby 
published in the appended Annexure -I. 


(Sd .) 
Director (In -charge ). 


4th SEPT. 2012] 


EDUCATION DEPARTMENT 


124 


ANNEXURE -I 


Sl. 


Date of 
effect of 
Probation 


No. 


Gradation List — Vocational Instructor in Banking Assistance as on 31- 12- 2011 
Date of PSC 

Date of Educational Date of Entry 
Name or 

Advice & 

Advi 
incumbent 

Birth Qualification 

in Service 
| Sl . No. 
Suresh Babu, C . 23 - 6- 2008 ( No. 2 ) 20- 5- 1982 M .Com . (Fin ) 

14- 8- 2008 

B .Ed ., SET 
Jossy, A . 

23 - 6 - 2008 ( No. 3 ) 10 - 5 -1978 M . Com . ( Fin ) 14- 8-2008 


1 


14 -8 - 2010 


24-12 - 2010 


3 


Niyas, T. 0 . 


23-6- 2008 (No. 5) 


26-10 -1976 


17- 9 - 2008 


17-9- 2010 


M .Com . 
B . Ed ., SET 
M. Com . 


Aboobacker, P . 


23-6-2008 ( Sl. No. 6) 


2-11-1978 


19 - 8 - 2008 


19-8-2010 


5 


- Sumadevi, C . K . 


19- 8 - 2008 ( Sl . No. 1) 


20 - 7- 1963 


4 - 9 - 2008 


4- 9- 2010 


M . Com . ( Fin ) 
HDC Typewriting 
English (L ), SET 
M .Com . ( Fin ) 
M . Phil, B . Ed., SET 


6 


Anilkumar, M . 


13 -1 -2010 ( Sl. No. 1 ) 


3 - 5 -1983 


6 - 2- 2010 


നോട്ടിഫിക്കേഷൻ 


TENDER/NOTICE 
| [ No . 4/2012 -13] 


(1) 


No. A5- 1394/2011 / CDC. 

8th August 2012 . 
Sealed tenders are invited for the data entry work in 
connection with the automation of the library under C . D .C . 
Fund 2011- 2012 for a total amount of ` 1, 89,000. 


നമ്പർ ടി. എക്സ് . 14 /7055 /2012. 

2012 ആഗസ്റ്റ് 7 . 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ " 1999 ഏപിൽ 
മാസത്തിൽ നടത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ തൃശ്ശൂർ മഹാ രാ ജാസ് ടെക്നോ ള ജി ക്കൽ 
ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 6454 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശീമാൻ മെൽക്കിങ്ങ്, ഇ . എ . എന്ന ആൾക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. മേൽപ്പറഞ്ഞ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 
അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 
എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


The tender should be superscribed as " Tender 
No . 4/ 2012 -13 for the data entry work for the automation of 

the library " and addressed to the Principal , Government 
| Brennen College , Dharmadam, Thalassery - 6. Sales of 

tenders will be closed on 15-9 -2012 at 2 .30 p.m . Last date 
for receipt of tender form is at 3.00 p.m . on 15 -9 -2012. Late 
tenders will not be accepted . Tenders will be opened at 
4 .00 p .m . on 15 -9 -2012 in presence of tenderers or their 
authorized representatives who may present at that time. 


(2 ) 


നമ്പർ ടി. എക്സ് . 14 /6571/ 2012. 

2012 ആഗസ്റ്റ് 8. 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ " 1997 ഏപിൽ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് 
കോളേജിൽ നിന്നും 2653 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീമാൻ ഷമീർ, വി. ടി . എന്ന ആൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . മേൽപ്പറഞ്ഞ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 
അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 
എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


Intending tenderers may on application to the 
Principal, Government Brennen College , Dharmadam obtain 
requisite tender form on which the tender should be 
- submitted . The cost of the tender form is - 420 . 

Application form should be accompanied by a cash 
| remittance of - 420 at the Office or by Money Order which 

the price is fixed for a form and it is not refundable in any 
circumstances. Cheques, Postage Stamps, Postal Orders , 
Demand Drafts etc . will not be accepted towards the cost 
of tender forms. Tender forms will not be sent by V .P .P . 
Tender forms are not transferable . Every tender should be 
accompanied by an Earnest Money Deposit @ 1 % of the 
total amount tendered for. This is subject to a minimum 
of 30 . Tender form if required by post an additional 
amount of 40 should be sent. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 
സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 

( ഒപ്പ്) 
കൈമനം, തിരുവനന്തപുരം. 

ജോയിന്റ് കൺട്രോളർ. 


4th SEPT. 2012 ). 


EDUCATION DEPARTMENT 


125 


An agreement executed in Kerala Stamp Paper 
worth - 100 (Rupees hundred only ) is to be submitted 
along with the tender. Kerala Stamp Paper will be supplied 
to the tenderers outside State , in case they required for the 
same and remit by Money Order an additional amount of 
- 120 . Duplicate tender form if any required will be issued 
at - 210 per copy, only those who purchased the original 
tender form . 

The Principal reserves herself the right to accept or to 
reject any or all the tenders without assigning any reason 
thereof. 

- തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ലൈബറി 
ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട ഡാറ്റാ എൻട്രി വർക്കുകൾ 
ചെയ്യുന്നതിന് 1,89, 000 അനുവദിച്ചിട്ടുണ്ട്. അതിനായി മുദ്ര 
വെച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ കവറിന് പുറത്ത് കോളേജിലേക്ക് ലൈബ്രറി 
ഓട്ടോ മേ ഷന് ആവ ശ്യ മായ ഡാറ്റാ എൻട്രി വർക്കുകൾ 
ചെയ്യു ന്ന തിനുള്ള ടെണ്ടർ നമ്പർ 4 / 2012 - 13 എന്നെഴുതി 
പിൻസിപ്പാൾ, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്, ധർമ്മടം, 
തലശ്ശേരി- 6 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ടെണ്ടർ 

ഫോറം 15 - 9 - 2012 , 2.30 മണി വരെ കോളേജ് ഓഫീസിൽ 
നിന്നും വിതരണം ചെയ്യുന്നതാണ്. 

ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 15 - 9- 2012, 
3 മണി. ടെണ്ടറുകൾ 15 - 9 - 2012 - ന് വൈകുന്നേരം 4 മണിക്ക് 
ടെണ്ടറുകൾ നൽകിയിട്ടുള്ളവരുടെയോ, അല്ലെങ്കിൽ അവർ 
അധികാരപ്പെടുത്തിയിട്ടുള്ളവരു ടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


- ടെണ്ടർ ഫോമുകൾ പണമായോ, മണി ഓർഡറായോ 
- 420 അടച്ചാൽ ലഭിക്കുന്നതാണ്. തപാലിൽ വേണ്ടവർ തപാൽ 
ചെലവ് കൂടി 40 അയച്ചു ത ര ണ്ട താ ണ്. യാതൊരു 
കാര ണ വ ശാലും ടെണ്ടർ ഫോമു ക ളു ടെ വില തിരിച്ച് 
നൽകുന്നതല്ല . ടെണ്ടർ ഫോമുകൾ വി. പി . പി. അയയ്ക്കുന്നതല്ല . 
ചെക്ക്, ഡി. ഡി., പോസ്റ്റൽ ഓർഡർ എന്നിവ ടെണ്ടർ ഫോമിന്റെ 
വില യായി സ്വീകരിക്കുന്നതല്ല. ടെണ്ടർ ഫോമിന്റെകൂടെ 
സാധനങ്ങളുടെ വിലയുടെ 1 % തുക ഇ . എം . ഡി . അടയ്ക്കേ 
ണ്ടതാണ്. ഇത് ചുരുങ്ങിയത് 30 രൂപയും ആയിരിക്കണം. 
ടെണ്ടർ ഫോമിന്റെകൂടെ - 100 വിലയുള്ളമുദ്രവച്ച പ്രതത്തിൽ 
ഉടമ്പടി ചെയ്യേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ളവർക്ക് അവർ 
ആ വ ശ്യ പ്പെട്ടാൽ മുദ്രപത്രം ടെണ്ടർ ഫോമിന്റെ കൂടെ 
അയച്ചുതരുന്നതും അതിനുവേണ്ടി അധികമായി 120 മണി 
ഓർഡറായി അയയ്ക്കേണ്ടതുമാണ്. 

ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോമുകൾ ആവശ്യമുള്ളവർ - 210 
അട യ് ക്കേ ണ്ട താണ്. ഒറി ജി നൽ ടെണ്ടർ ഫോമു കൾ 
വാങ്ങുന്നവർക്ക് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുകയുള്ളൂ. ടെണ്ടർ 
ഫോമുകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . 

- ഏതെങ്കിലുമോ മുഴുവനായോ ടെണ്ടറുകൾ സ്വീകരിക്കുന്ന 
- തിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 
Government Brennen College, 

( Sd.) 
Dharmadam , Thalassery -6 . 

Principal. 


